Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


1 - 9 . 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No. KL / TV ( N ) / 634/ 2015- 17 


GOVERNN 


കര 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


Kanjirapallമയ് 5 
| 5th May 2015 

1190 മേടം 21 
| 21st Medam 1190 
1937 വൈശാഖം 15 
15th Vaisakha 1937 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 

IDUKKI DISTRICT 


Peerumede Taluk 


ലേല പരസ്യം 
നമ്പർ ബി2 - 14734/ 2010 . 

2015 ഏപ്രിൽ 8. 
- ഇടുക്കി ജില്ല യിൽ പീരു മേട് താലൂക്കിൽ കുമളി 
വില്ലേജിൽ റോസാ പൂ ക്കണ്ടം കര യിൽ കണ്ണുംകാട്ടിൽ 
ശാമുവേൽ ഡേവിഡ് എന്ന കക്ഷിയുടെ കുമളി വില്ലേജിലെ 
8273 -ാം നമ്പർ തണ്ടപ്പേർ പ്രകാരം സർവെ നമ്പർ 44 - ൽപ്പെട്ട 
0 .06. 08 ഹെക്ടർ സ്ഥലത്ത് നിന്നി രു ന്നതും ഉദ്ദേശം 
14 അടിയിലേറെ ഉയരമുള്ളതും 212 സെ . മീ . വണ്ണമുള്ളതുമായ 
ഒരു ഈട്ടി മരം ചുവട് ഉണങ്ങി ദ്രവിച്ച് മനുഷ്യർക്കും കൃഷി 
ദേഹണ്ഡങ്ങൾക്കും ഭീഷണിയായി നിന്നതിനാൽ മുറിച്ചുമാറ്റി 
ടി സ്ഥലത്ത് സൂക്ഷിച്ചു വരുന്നു . ടി ഈട്ടിതടി 15 - 5 - 2015 - ന് 
രാവിലെ 11 മണിക്ക് കുമളി വില്ലേജ് ഓഫീസിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടു 
ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ - 5, 000 ( അ യ്യായിരം രൂപ ) 
നിര ത ദ വ്യം കെട്ടി വച്ച് ലേല ത്തിൽ പങ്കെടു ക്കേണ്ടതും 
ലേലം കൊള്ളുന്ന ആൾ ലേലത്തുകയും ലേലത്തുകയുടെ 
13 . 5 % വാറ്റും അന്നേദിവസംതന്നെ ഈ കാര്യാലയത്തിൽ 
ഒടുക്കുവരുത്തേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തുന്ന മുറയ്ക്ക് ടി 
തടി നിയമാനുസൃതം ഈ സ്ഥലത്തുനിന്നും മാറ്റേണ്ടതുമാണ്. 


താലൂക്കാഫീസ്, 
പീരുമേട്. 


(ഒപ്പ്) 
തഹശീൽദാർ. 


